Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


-- Reg. No. KL/ TV ( N )/634/2015 -17 


26 
- 


GOVERN 


- 


കരള 


SRNMENT 
O 


രള സർക്ക 


නා6 
KERALA 


: 


2 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 മാർച്ച് 21 
21st March 2017 

1192 മീനം 7 
7th Meenam 1192 
1938 ഫാൽഗുനം 30 
30th Phalguna 1938 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി -208/ 2013. 

2017 ഫെബ്രുവരി 18. 
- 2016-ാമാണ്ട് ഡിസംബർ മാസം 1 -ാം തീയതി കോട്ടയം 
ജില്ലയിൽ വൈക്കം സെക്ഷനിൽ ഫിഷറീസ് സബ്ഇൻസ്പെക്ടറുടെ 
നിയന്ത്രണത്തിലുള്ളതും വൈക്കം താലൂക്കിൽ നടുവിലെ 
വില്ലേജിൽ താമസിക്കും വട്ടത്തറ നികർത്തിൽ വീട്ടിൽ ശങ്കു 
മകൻ കരുണാകരന് 1960 ജനുവരി മാസം 29 -ാം തീയതിയിലെ 
വൈക്കം സബ്രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് 334 / 60 -ാം 
നമ്പർ ആധാരവും 1998 - മാണ്ട് മാർച്ച് മാസം രണ്ടാം 
തീയതിലെ വൈക്കം രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത 
521 / 98 -ാം നമ്പർ ആധാരവും അടി സ്ഥാ ന ത്തിൽ രണ്ട് 
ആധാരങ്ങളിലെ പട്ടികയിൽ വിവരിക്കും പ്രകാരം വാവക്കാട് 
ഊന്നിപ്പാട്ടിലെ 15 -ാം നമ്പർ ഊന്നിവല നിയമവിധേയമായി 
വൈക്കം താലൂക്കിൽ നടുവിലെ വില്ലേജിൽ താമസിക്കും വട്ടത്തറ 
നികർത്തിൽ വീട്ടിൽ ശങ്കു മകൻ കരുണാകരന് സിദ്ധിച്ചതാണ്. 
മേൽ ആധാ ര ങ്ങ ളിലെ പട്ടിക യിൽ വിവരിക്കും പ്രകാരം 
വൈക്കം മേഖലയിലെ വേമ്പനാട്ട് കായലിൽ വാവക്കാട് മേഖലയിൽ 
സ്ഥാപിച്ചിട്ടുള്ള വാവക്കാട് ഊന്നിപ്പാട്ടിലെ 15 -ാം നമ്പർ വല 
ഫിഷറീസ് വകുപ്പിൽ 2016- 17 വർഷത്തെ കരം അടച്ച് യഥാവിധി 
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വാവക്കാട്ഊന്നിപ്പാട്ടിലെ 
15 -ാം നമ്പർ വല വൈക്കം താലൂക്കിൽ നടുവിലെ വില്ലേജിൽ 
താമസിക്കും കുറുപ്പംതറ വീട്ടിൽ ശങ്കു നാരായണന്റെ പേരിൽ 


ഉള്ളതാണ്. ഫിഷറീസ് വകുപ്പ് 429/ 13 പ്രകാരമുള്ള ഉൾനാടൻ 
ഫിഷറീസ് ആക്ടം അക്വാകൾച്ചർ ആകും നിർദ്ദേശിക്കപ്പെട്ട 
പകാ ര മു ള്ളതും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമ നിധി 
ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളിയും ഇപ്പോൾ 
കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 
3659 -ാം നമ്പർ പെൻഷൻ വാങ്ങുന്ന മത്സ്യത്തൊഴിലാളിയുമാണ്. 
വൈക്കം താലൂക്കിലെ കുറുപ്പൻ തറവീട്ടിൽ ശങ്കു നാരായണനിൽ 
നിന്നും നടു വിലെ വില്ലേ ജിൽ വട്ട ത്തറ നികർ ത്തിൽ 
താമസിക്കും ശങ്കു മകൻ കരുണാകരന്റെ പേരിലേക്ക് നിയമ 
വിധേയമായി ലഭിച്ചിട്ടുള്ളതാണ്. കമ്പാത്തല ഊന്നിപ്പാട്ടിലെ 15 -ാം 
നമ്പർ ഊന്നിവല കൈമാറ്റം ചെയ്യുന്നതിനായി ആർക്കെങ്കിലും 
പരാതികൾഉണ്ടെങ്കിൽ ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 60 
ദിവസത്തിനകം കോട്ടയം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് 
രേഖാമൂലം പരാതി നൽകേണ്ടതാണ്. മേൽ ദിവസത്തിനകം 
പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ലായെങ്കിൽ നടുവിലെ വില്ലേജിൽ 
വട്ട ത്തറ നികർത്തിൽ വീട്ടിൽ താമസിക്കും ശങ്കു മകൻ 
കരു ണാ ക രന് കമ്പാ ത്തല ഊന്നിപ്പാട്ടിലെ 15 -ാം നമ്പർ 
ഊന്നിവല ഉടമസ്ഥാവകാശം മാറ്റി നൽകുന്നതായിരിക്കുമെന്ന് 
ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


കോട്ടയം. 


